PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഇ4- 3418 / 2006. 


2007 ജൂൺ 22 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6850 / R A നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള മേൽ വഖഫിന് അവകാശപ്പെട്ട 3120/ 97 നമ്പർ ആധാരപ് 
കാരം R .S . 50 /1C- ൽ പ്പെട്ട 4 സെന്റ് വസ്തു വിൽപ്പന നടത്തുന്നതിനും 
അതു വഴി | ലഭിക്കുന്ന 

തുക 
ഉപ യോ ഗിച്ച് ഖബർ സ്ഥാന്റെ മതിൽ കെട്ടുന്ന തി നും പീടിക 
മുറികൾ പുതുക്കിപ്പണിയുന്നതിനും അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് 
പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ടി വസ്ത സെന്റൊന്നിന് 2,500 രൂപ 
യിൽ കുറയാത്ത വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം 

ഗസറ്റിൽ 

-- പസി ദ്ധ പ്പെടുത്തി 
30 ദിവസങ്ങൾക്കകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, വി . എ . പി . റോഡ് , കലൂർ, 
കൊച്ചി- 682 017 എന്ന വിലാസത്തിൽ അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ 
പരിധിക്കുശേഷം ലഭിക്കുന്ന അഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്ന 
ത ല്ലെന്ന് 

ഇതിനാൽ 
അറിയിക്കുന്നു. 


വി . ഐ . പി . റോഡ്, 
കലൂർ, 
കൊച്ചി- 682 017 . 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


